Reg . No. KL / TV / 12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


18th December 1978 


Vol. XXIII ] Trivandrum , Monday , 


[ No. 806 


27th Agrahayana 1900 


GOVERNMENT OF KERALA 


Home (SSA ) Department 


NOTIFICATION 


No. 30586 SSA2 78 |Home. Dated , Trivandrum , 18th December , 1978 . 

In exercise of the powers conferred by section 3 of the Com 
missions of Inquiry Act 1952 (Central Act 60 of 1952) the Government 
of Kerala hereby make the following amendment to the Notification 
No. 24663 SSB4177 Home dated 27th May 1977 regarding the Com 
mission of Inquiry on the Police firing at Ponnani, published in the 
Kerala Gazette extra ordinary No. 317 dated the 27th May 1977 
as subsequently amended , namely : 

AMENDMENT 


In the said notification as subsequently amended , for the words 
and figures " the report should be submitted on or before 27-1-1979" 
the following shall be substituted , namely : 
" The report should be submitted on or before 31-3-1979." 

By order of the Governor, 

J. S. JESUDHASAN , 
Special Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1978 . 
53 /4596 /MC. 


Reg . No. KL / TV/ 12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


- 


Vol. XXIII] Trivandrum , 


Monday, 


18th December 1978 

[ No. 804 
27th Agrahayana 1900 


GOVERNMENT OF KERALA 
Public Works and Electricity ( D ) Department 


NOTIFICATION 


താഴ 


No. 52532|D2|78 |PW. 

Dated , Trivandrum , 15th December 1978 , 
Under Section 52 (1) of the Kerala land Acquisition Act 1961 (Act 21 
of 1962) the Government of Kerala hereby withdraw from the acquisition 
of the land mentioned in the schedule hereto annexed in respect ofwhich steps 
were taken for acquisition under the said Act. 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21-3 . 
ആക്ററ്) 52 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പുപ്രകാരം കാണുന്ന 
പട്ടികയിൽ വിവരിച്ചിട്ടുളളതും പ്രസ്തുത 

ആക്ററ് ( പകാരം വില 
ക്കെടുക്കൽ നടപടികൾ കൈക്കൊണ്ടിരിരുന്നതുമായി ഭൂമിയുടെ സ്ഥല 
മെടുപ്പു 

നടപടികൾ കേരള ഗവൺമെൻറു ഇതിനാൽ പിൻവലിച്ചിരി 
ക്കുന്നു . 

SCHEDULE 
District. - Palghat. 

Taluk. - Alatlaur. 
Village.-- Vadakkenchery- I. 

Amsom .-- Ayakkad . 
Sl.No. Survey No. 

Description Extent in 

hectares 
1 145 I /20 

U.D. 0.0600 
2 145 I /21 

U.D. 0.0400 . 
Total 

0. 1000 


By order of the Governor, 
P. V. RAMACHANDRAN NAIR , 
Joint Secretary to Government. 


33/4585 / MC 


2 


Explanatory Note 
( This does not form part of the notification but is intended to indicate its 
general purport) . 

On the requisition of the Executive Engineer , P.W.D. N. H. (R ) Divi 
sion , Palghat, the composite notification under Section 3 ( 1) and 19 (4 ) of the 
Kerala Land Acquisition Act in this case was published by Government in 
Kerala Gazette Extraordinary No. 216 dated 31-3-1976 at pages 2 and 3 and 
Erratum to the composite notification was published in Kerala Gazette Extra 
ordinay No. 309 dated 23-5-1977 at pages 1 and 2 . The purpose of the acqui 
sition was intended to strengthen and widen the N.H.47 Road . The Execu 
tive Engineer , P.W.D. N.H.( R ) Division , Palghat on inspection of the site 
has now intimated that the lands already acquired there are quite sufficient 
to meet the requirements and as such the land acquisition proposal may be 
withdrawn. 

The withdrawal notification is intended to achieve the above object. 


വിശദീകരണക്കുറിപ്പ് 


( ഇതു വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതുവായ ഉദ്ദേശത്തെ 
സൂചിപ്പിക്കുവാൻ മാത്രമാണ്) 

പാലക്കാടു പൊതുമരാമത്തു നാഷണൽ ഹൈ റോഡുവിഭാഗം 
എക്സിക്യൂട്ടീവ് എൻജിനിയറുടെ അപേക്ഷ പ്രകാരം ഈ കാര്യത്തിൽ 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് 

3 -ാം വകുപ്പു 

1 -ാം ഉപ 
വകുപ്പുപകാരവും 

19 -ാം വകുപ്പു 4 -ാം ഉപവകുപ്പു പ്രകാരവുമുളള 
സർക്കാർ വിജ്ഞാപനം 31-3-1976 - ൽ 216 -ാം നമ്പർ അസാധാരണ 
ഗസററിൽ 2 മുതൽ 3 

വരെ 

പേജുകളിൽ ( പ്രസിദ്ധീകരിക്കുകയും തിരു 
ത്തൽ 

വിജ്ഞാപനം 23-5-1977 - ൽ 3 0 9 -ാം നമ്പർ അസാധാര ണ 
ഗസററിൽ 1 മുതൽ 

2 വരെ പേജുകളിൽ പ്രസിദ്ധീകരിക്കുകയും 
ചെയ്തിരുന്നു . സ്ഥലമെടുപ്പിന്റെ ഉദ്ദേശം നാഷണൽ ഹൈവേ 47 -ാം 
നമ്പർ റോഡ 

ശക്തമാക്കാനും വിപുലീകരിക്കാനുമായിരുന്നു . എ 
ന്നാൽ അവിടെ പൊന്നും വിലക്കെടുത്ത സ്ഥലം തന്നെ 

ആവശ്യം നിർ 
വഹിക്കാൻ പര്യാപ്തമാണെന്നും 

ആയതുകൊണ്ട സ്ഥലമെടുപ്പു 

നട 
പടികൾ പിൻവലിക്കണമെന്നും പാലക്കാട നാഷണൽ 

ഹൈവേ റോഡു 
വിഭാഗം എക്സിക്യൂട്ടീവ് എൻജിനിയർ സ്ഥലം പരിശോധിച്ചതിനു 
ശേഷം അറിയിച്ചിരിക്കുന്നു . 


ഈ ഉദ്ദേശാവശ്യാർത്ഥമാണ് 
പ്പെടുവിക്കുന്നത്. 


പിൻവാങ്ങൽ വിജ്ഞാപനം പുറ 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1978 . 


ney 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIII) Trivandrum , Monday, 


18th December 1978 

[No. 805 . 
27th Agrahayana 1900 


NOTICE 
UNDER SECTION 9 (5 ) or The KERALA LAND ACQUISITION Act, 1961 

(Act 21 OF 1962) 
No. A -679 /75 . 

13th December, 1978 
Notice is hereby given that the Government intend to take possession of 
the lands mentioned in the list below , which are required for a public purpose 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). All persons 
interested in the lands are required to appear in person or by authorised 
agent on 29-12-1978 before the Special Tahsildar (LA ), ΝΗ , 
Alleppey and to state /put in a statement in writing signed 
by themselves or their agents showing the nature of their respective 
interests in the land and the amount and particulars of their claim to 
compensation for such interests in the lands and their objections, if any, to 
the measurements made under section 8 of the Act. 
Note. If the persons interested refuse to make a claim to compensation 

or omit without sufficient reasons, to make such claim , the amount 
to be awarded by the Court, in the event of a reference being 
made to it on application made by them shall in no case exceed 
the amount awarded by the Collector under section 11 of 

the Act. 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററി ൽ പറഞ്ഞിട്ടുളളതും, 1961- ലെ കേരള 
meloszlºega 00 (1962-64 21-5 . ena °00 °) Nodo . 603 0010013 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺ 

മെന്റ് ഉദ ° ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
(പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികുത 
ഏജൻറുമൂലമോ 29-12-1978-9 . 09002 e1134 നാഷണൽ 

33 /4586MC. 


60cl 


2 


സ്പെഷ്യൽ തഹസീൽദാർ മുമ്പാകെ ഹാജരാകുകയും 

ഭൂമിയി ൽ 

അവരേം 
രോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ സ്വഭാവവും ഭൂമിയിൽ അങ്ങ 
നെയുളള 

അവകാശ ബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം നഷ്ടപതിഫല 
ത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവരങ്ങളുംആക്ററ് 8 -ാം വകുപ്പു 
പകാരം 

എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ട്. 
ങ്കി ൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് ( പസ്താവന ചെയ്യുകയും 
അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറററുമെൻറ് സമർ 
പ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്. - അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന് 

തേർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 

തേർച്ച ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്ന 
പക്ഷ അവരുടെ അ ന പ ഫ യ 1 ൻ മ ൽ കോടതിക്ക് 
റഫറൻസ അയയ്ക്കുന്ന സംഗതിയി ൽ കോടതി 

വിധിച്ചു 
കൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം 
വകുപ്പു പ്രകാരം കളക്ററർ വിധിച്ചുകൊടുക്കുന്ന തുകയി ൽ 
കവിയാൻ പാടില്ലാത്തതാകുന്നു . 


അങ്ങ നെ 


വ 


Particulars of lands 


District. - Alleppey . 


Taluk. - Karthikappally. 


Village. - Karuvatta . 

Extent 
Ares Sq. Metres 


Description 

Dry 


2 


് 


3 


Survey No. 
4237/17 
4237/20 
4237/18 
4237/19 
3717/3 
3716| 4 
4238/8 
3718/10 
3718/10 
3718/11 
3718/11 


Wet 
Dry 
Wet 
Dry 
Wet 


00 
00 
00 
00 
01 
02 

ക 
02 
03 
00 
04 


58 
09 
01 
44 
60 
29 
30 
95 
88 
25 
50 


(Sd.) 
Special Tahsildar, 
Land Acquisition ( N. H.) . 


Alleppey. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1978 . 


